Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009- 2011 


ക 


പുരം 


e 


സ 


VGOVERA 


- 


5 


r of Ke 


मन्यव अपत 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


12th October 2010 
2010 ഒക്ടോബർ 12 
20th Aswina 1932 
1932 ആശ്വിനം 20 


വാല്യം 55 


നമ്പർ 


PART III 


Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


ഉറപ്പിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വാഹനങ്ങൾ 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തുവച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ 
അനുവാദത്തോടെ വാഹനം പരിശോധിച്ച് ബോദ്ധ്യപ്പെടാവുന്ന 
താണ്. 


പട്ടിക 


- കമൽ വാഹനത്തിന്റെ വിവരം 
നമ്പർ 


വാഹനം 
സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


നമ്പർ ആർ- 4233 / 10 . 

2010 സെപ്റ്റംബർ 17 . 
- വനം കേസ്സുകളിൽ പിടിച്ചെടുത്തിട്ടുള്ള താഴെ 
പട്ടികയിൽ വിവരിച്ചിട്ടുള്ള വാഹനങ്ങൾ ലേലം 
കൊള്ളുന്നതിന് താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസ് ഫോറങ്ങൾ ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
നിശ്ചിത വിലയും നികുതിയും ഒടുക്കി ഈ ഓഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. പൂരിപ്പിച്ചതും പ്രത്യേകം 
മുദ്രവച്ചതുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യ 
ത്തോടൊപ്പം 20 -10 - 2010, 3 മണി വരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം പകൽ 3. 30 മണിക്ക് 
ലേലത്തിനായി ഹാജരായിട്ടുള്ള വരേയും ദർഘാസ് 
സമർപ്പിച്ചിട്ടുള്ളവരേയും മാത്രം പങ്കെടുപ്പിച്ച് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ വച്ച് വാഹനങ്ങ ൾ പരസ്യമായി ലേലം 
ചെയ്യുന്നതും അതിനു ശേഷം പ്രസ്തുത ലേലത്തിന് 
സന്നിഹിതരായിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ലേലത്തിലോ 
ദർഘാസിലോ ഏതാണോ കൂടുതൽ തുക ടി തുക 
വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ ദർഘാസ്/ ലേലം 


| 1 KL - 03 - A - 9580 മിനി ലോറി കുളത്തുപ്പുഴ 

റെയിഞ്ചാഫീസ് കോമ്പൗണ്ട് 
- 2 KL - 05- H - 1047 ജീപ്പ് 

KL - 01- X - 7356 മാരുതി കാർ 
KL -01- Z - 6657 സാൻട്രോ കാർ 


- 


ടി . 


- ടി . 


നിരതദ്രവ്യം - ഓരോ വാഹനത്തിനും പ്രത്യേകം 
പ്രത്യേകമായി 2,000 രൂപ വീതം ദർഘാസ് സമർപ്പിക്കുന്നവർ 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ കെട്ടിവയ്ക്കേണ്ടതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


12th OCT. 2010 ] 


FOREST DEPARTMENT 


476 


- ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ, 
അടുത്ത പ്രവൃത്തി ദിവസം പസ്തുത സ്ഥലത്തും 
സമയത്തുംദർഘാസ്/ ലേലം നടത്തുന്നതാണ്. മറ്റേതെങ്കിലും 
കാരണത്താൽ ലേലം മാറ്റിവയ്ക്കേണ്ടിവന്നാൽ 29 - 10 - 2010 - ന് 
പസ്തുത സ്ഥലത്തും, സമയത്തും ദർഘാസ്/ ലേലം 
നടത്തുന്നതായിരിക്കും. ലേല നിബന്ധനകളിൽ മാറ്റം 
ഉണ്ടാകുന്നതല്ല. ദർഘാസ് സംബന്ധിച്ച് പൊതു 
നിബന്ധനകൾ 2001 ജനുവരി 30 - ലെ കേരള ഗസറ്റിൽ 
വാല്യം 46, പാർട്ട് III , പേജ് 48, 49 - ൽ പ്രസിദ്ധീകരിച്ചിരി 
ക്കുന്നത് ഇതിന് ബാധകമാണ്. 


നിബന്ധനകൾ 


1. 


- 4 . 


ദർ ഘാസ് ഫോറം ആവശ്യമുള്ളവർ/ ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ അവരെ തിരിച്ചറിയുന്നതിന് 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ്/ 
ഇലക്ഷൻ കമ്മിഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ 
കാർഡ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും 
ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോകോപ്പി 
ഹ ാ ജ ര ാ ക ണ്ടു ന്ന ത ാ ണ് . ഹ ാ ന ര ാ ക്കു ത ന്ന 
സർട്ടിഫിക്കറ്റിന്റെ അസൽ പരിശോധനയ്ക്കുവേണ്ടി 
ലഭ്യമാക്കേണ്ടതാണ്. 
- ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനും, നിരാകരി 
ക്കുന്നതിനുമുള്ള അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ 
നിൽ നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസുകൾ നിർദ്ദിഷ്ട സ്ഥലത്തും, സമയത്തും 
ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത സമയം കഴിഞ്ഞ് 
ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 
വിജയിയായ ദർഘാസുകാരൻ ലേലക്കാരൻ ലേലത്തുക 
10 ,000 രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും; 
ലേലത്തുക 10 , 000 രൂപയിൽ കൂടുതലാണെങ്കിൽ 
ലേലത്തുകയുടെ പകുതി ( കുറഞ്ഞത് 10, 000 രൂപ) 

ലേല ദിവസം തന്നെ ഒടുക്കേണ്ടുന്നതാണ്. 
- ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയതായി ഉത്തരവ് കിട്ടി 15 
ദിവസത്തിനകം ബാക്കി തുകയും, നിയമാനുസൃതമായ 
നികുതികളും ഒടുക്കി വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 
നിശ്ചിത ദിവസത്തിനകം ബാക്കി തുകയും നികുതികളും 
ഒടുക്കി വാഹനം നീക്കം ചെയ്യാനാകാത്ത സാഹചര്യത്തിൽ 
ദ ർ ഘ ാ സ ക ാ ര ൻ / ല ല ത ാ ര ് ന അ പ ക്ഷ യു ട 
അടിസ്ഥാനത്തിൽ ടി ബാക്കി തുകയോടൊപ്പം 18 % 
പലിശയും 20 രൂപ തറവാടകയും കൂടി ഒടുക്കി തുടർന്നുള്ള 
15 ദിവസത്തിനകം വാഹനം നീക്കം ചെയ്യുന്നതിന് അനുവദി 
ക്കുന്നതാണ്. അപ്രകാരമുള്ള സമയ പരിധിയ് ക്കകവും 
സർക്കാരിലേക്ക് തുക ഒടുക്കി വാഹനം നീക്കം ചെയ്യാത്ത 
പക്ഷം ടി വാഹനം ലേലക്കാരന്റെ/ ദർഘാസുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ്/പുനർലേലം 
അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ 
കാലാകാലങ്ങളിൽ നിലവിലുള്ള ദർഘാസ്/ ലേല 
നിബന്ധനകൾ ഇതിന് ബാധകമായിരിക്കും. 


+ 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസർ 


12th Oct. 2010 ] 


FOREST DEPARTMENT 


477 


Fin 


Cost of tender form — Rs. 700 + VAT. 

Date and time of opening of tender - 12 - 11 - 2010 , 
3. 30 p . m . 

Qualification of Contractor — C and above . 

Period before which work is to be completed 
3 months from the date of agreement. 

The details and necessary documents will be obtained 
from the Office of the Divisional Forest Officer, Timber 
Sales Division , Thiruvananthapuram on any working days till 
12 Noon of tender date . Tender form can be obtained by 
remitting money either directly or through money order 
with necessary application . The cost of tender form will 
not be returned . The terms and conditions applicable to 
tender formalities in Kerala Public Works Department will 
be applicable to this work also . Tender forms are not 
transferable. A preliminary agreement in stamp paper 
worth Rs. 50 in prescribed form should also be submitted 
along with the tender. The tender without the preliminary 
agreement will be refused . If the tender date becomes 
holiday, the tender will be conducted on the next working 
day ie . on 15 - 11 - 2010 . 


TIMBER SALES DIVISION , 
THIRUVANANTHAPURAM 

TENDER NOTICE 
No. A2- 1172 /2010 . 

29th September 2010. 
Sealed tenders are invited till 3 p . m . on 
12 - 11 - 2010 from approved contractors for the 
following works by Divisional Forest Officer, Timber 
Sales Division , Thiruvananthapuram for and on behalf 
of Governor of Kerala . The tenders will be opened 
at 3.30 p. m . in the presence of the bidders present on 
that date . The tenders can be sent by post also so as 
to reach this office in time. 
Si. Tender Number and 

EMD 
No . 

Name of Work with 

Estimate Cost 
A2- 1172 /2010 — Construction of Type - I 
Quarters at Achencoil, Government 

Timber Depot - Rs. 7. 30 Lakh 18 , 250 
2 A2- 1171/2010 _ Construction of Type- III 

Quarters at Achencoil, Government 

Timber Depot - Rs. 11.50 Lakh 28 ,750 
3 A1- 1057 / 2010 — Construction of 

Compound wall at Kulathupuzha, 
Government Timber Depot 
Rs. 14 .97 Lakh 

37 , 425 


Rs. 


12th Oct. 2010 ] 


FOREST DEPARTMENT 


478 


Jeep 


KLK 


Lorry 


KLZ 


Jeep 


KLU 


Bike Caliber KL7- Y 
Pickup Jeep KL11 -F 


Divisional Forest Office , 
Timber Sales Division , 
Thiruvananthapuram . 


(Sd .) 
Divisional Forest Officer. 


Mini Lorry KL9A 
Autorickshaw KL10F 
Autorickshaw KL5 


കോട്ടയം ഡിവിഷൻ 


Jeep 


KRO 


12th OCT. 2010] 


FOREST DEPARTMENT 


479 


പെരിയാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ഡിവിഷൻ, 

പീരുമേട് 


12th OCT. 2010 ] 


FOREST DEPARTMENT 


480 


മലയാറ്റൂർ ഡിവിഷൻ 


KL - 08M- 6769 


KL - 01B - 3540 


12th Oct. 2010 ] 


FOREST DEPARTMENT 


481 


KL -01B -3403 


KL -01B - 3294 


KL -01B - 3412 


KL -01B - 3409 


www .kerala forest . org & 


www .fmis kerala .org 


12th OCT . 2010] 


FOREST DEPARTMENT 


482 


TIMBER SALES DIVISION , PALAKKAD 


TENDER -CUM - AUCTION SALE NOTICE 


No. TSP2 -1831/2009 . 


25th September 2010. 


It is hereby notified for the information of the public that the Tender -cum Auction Sale of Timber etc . mentioned in 
the schedule will be conducted at 10 a . m . subject to the sale conditions published in Kerala Gazette No. 50 dated 
29 - 12 - 2009 and subject to the sale conditions by Chief Conservator of Forests (P ), Thiruvananthapuram vide 
Pro . (5 ) -6835 / 2009 dated 2 - 12 - 2009 . Further details can be had from the Depot Officer and from this office during 
office hours . 


SCHEDULE 


Depot 


Auction 
Date 


Teak Timber 

( M ) 


Teak Poles 

(Nos.) 


Misc . Timbers 

( M3) 


Rosewood 

( M ) 


2 - 11 - 2010 


200 


200 


Nedumgayam 
(Malappuram ) 


A III-3 
B I- 2 


B II - 40 
B III - 50 


B IV- 60 
C II- 25 
C III- 40 
C IV - 45 
BS- 35 


Walayar 


20 - 11 -2010 


B I - 3 


(Palakkad ) 


B II - 25 
B III -10 
C I - 4 
C II- 20 
C III - 10 
C IV- 5 
B II- 20 
B III - 25 
B IV- 30 
C I-5 
C II - 10 
C III - 30 
C IV -40 


24 - 11 - 2010 


Aruvakkode 
( Malappuram) 


. 


60 


DL CII - 0 . 486 
DL CIII - 0 . 118 
DL B III- 0 .344 


BS- 20 


E . M . D . : Teak - Rs. 20 , 000. 

Other Species — Rs. 10 ,000 . 
Cost of tender form - Rs. 200 + VAT. 

പാലക്കാട് തടി വിൽപ്പന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടികയിൽ പറയുന്ന 
തീയതികളിൽ രാവിലെ 10 മണിക്ക് കേരള സർക്കാർ ഗസറ്റ് നമ്പർ 50 , തീയതി 29 - 12 - 2009 , ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സം ര ക്ഷ ണം ) , തിരു വ ന ന്ത പുരം പാ . ( 5 ) 6835 / 2009 തീയതി 2 - 12 - 2 009 നമ്പ രാ യുള്ള ഉത്ത ര വിന് 
വിധേയമായി ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 

നിരതദ്രവ്യം:- - തേക്കിന് രൂപ 20,000, മറ്റിനം -രൂപ 10 ,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 200 + വാറ്റ്. 


12th OCT. 2010 ] 


FOREST DEPARTMENT 


483 


പട്ടിക 


ഡിപ്പോയുടെ 

പേര് 


ലേല 
തീയതി 


തേക്കുതടി 
( എം ) 


തേക്ക് കഴ 
(എണ്ണം) 


പലജാതി 
( എം ) 


ഈട്ടി 


ഈട്ടി 
( എം ) 


) 


2 - 11 - 2010 


200 


200 


നെടുങ്കയം 
( മലപ്പുറം) 


എ III-3 
ബി I- 2 
ബി II - 40 
ബി III -50 
ബി IV -60 
സി II - 25 
സി III - 40 
സി IV -45 
ബി . എസ്- 35 
ബി 1-3 
ബി II- 25 
ബി III -10 
സി I - 4 


20 - 11 -2010 


വാളയാർ 
( പാലക്കാട്) 


സി II - 20 


സി III - 10 
സി IV -5 


24 - 11 -2010 


60 


അരുവാക്കോട് 
( മലപ്പുറം) 


ഡി എൽ CII- 0. 486 
ഡി എൽ CIII- 0. 118 
ഡി എൽ ബി - 0 .344 


ബി II-20 
ബി III- 25 
ബി IV- 30 
സി I - 5 
സി II - 10 
സി III- 30 
സി IV - 40 
ബി . എസ്. - 20 


Timber Sales Division , 
Palakkad. 


(Sd.) 
Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ) 


PARAMBIKULAM WILDLIFE DIVISION 


TENDER NOTICE 


- Sl. 


No. D - 1973/ 2010 . 

23rd September 2010 . 
Competitive tenders in sealed covers are invited 
from the eligible registered contractors of the PWD, 
Kerala for the works sheduled below . The interesting 
tenderers should submit tenders in prescribed tender 
forms with the name of the work superscribed . The 
tender forms will be issued from the office of the 
undersigned on working days from 25 - 10 -2010 to 


2 - 11 - 2010 (upto 1 p . m .). The tenders will be accepted upto 
3 p . m . and the tender will be opened at 4 p . m . on 
2- 11- 2010 at the office of the undersigned in the presence 
of tenderers who choose to be present. If the tender could 
not be held on 2 - 11 -2010 , it will be held on 8 - 11 - 2010 at 
the same place and time. 
Name of work with 

EMD 
No . PAC 

Rs. 
1 Construction of iron fabricated campshed 
at Karimala Range - - Rs. 4,50 ,000 

11,250 
Construction of iron fabricated campshed 
at Parambikulam Range -- Rs. 4, 50, 000 - 11,250 


12th Oct. 2010 ] 


FOREST DEPARTMENT 


484 


( 1) 


( 2 ) 


( 3 ) 


3 


4 


Construction of Range Office Building 
Type III at Karimala Range — Rs. 8 ,00 ,000 20 ,000 
Construction of staff quarters Type II at 
Karimala Range — Rs. 5 , 00 ,000 

12 ,500 
Construction of staff quarters Type II at 
Sungam Range — Rs. 5 ,00 ,000 

12 ,500 
Renovation of Karadi Bungalow at Sungam 
Range — Rs. 3,00 ,000 

7 , 500 
Renovation of Range Office Building at 
Thunakadavu in Sungam Range 
Rs. 1,00 ,000 

2 ,500 
Renovation of old building near 
Cheetalvalley at Thunakadavu in Sungam 
Range — Rs . 1,00 ,000 

2 ,500 


8 


Cost of tender form - Rs. 900 + VAT for Sl. Nos. 
1 , 2 , Rs. 1 ,500 + VAT for Sl. No . 3 , Rs. 1, 000 + VAT for 
Sl. Nos. 4 , 5 , Rs. 600 + VAT for Sl. No . 6 and Rs. 400 + 
VAT for Sl. Nos . 7 and 8 . 


Maximum time of completion — 2 months for 
Sl. No. 6 , 1 month for Sl. Nos . 7 , 8 and 3 months for 
others . 

Address : 

The Wildlife Warden , 
Parambikulam Wildlife Sanctuary , 

Thunakadavu P.O ., Anappady, Palakkad -678 661 

The tender forms and other particulars can be 
obtained from the office of the undersigned from 
25 - 10 - 2010 to 2 - 11 - 2010 1 p . m . on application in 
writing and on payment of the value of documents (not 
refundable ) either in cash or by money order . The 
tenderers should execute a preliminary agreement on 
Kerala Stamp Paper worth Rs. 100 along with the tenders . 
All other conditions are as usually followed in the PWD , 
Kerala . Tender documents issued are not transferable . The 
EMD should be endorsed in favour of the Wildlife 
Warden , Parambikulam and should clearly show the 
name of the work and name and address of the tenderers. 
Incomplete and defective tenders will be summarily 
rejected . 


O / o the Wildlife Warden , 
Parambikulam Wildlife 
Sanctuary , Anappady . 


( Sd.) 
Wildlife Warden. 
(For and on behalf of the 

Governor of Kerala ) 


12th OCT. 2010] 


FOREST DEPARTMENT 


485 


നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 


12th OCT. 2010 ) 


FOREST DEPARTMENT 


486 


_ KL 9 D 6725 Maheendra 


Jeep 


നോർത്ത് വയനാട് ഡിവിഷൻ, മാനന്തവാടി 


